© 
കേരള സർക്കാർ 
Government of Kerala 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


2021 


GOVERNMENT 


ക 


OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 ഏപ്രിൽ 6 
6th April 2021 

1196 മീനം 23 
23rd Meenam 1196 
1943 ചൈതം 16 
16th Chaithra 1943 


നമ്പർ 

14 
No. 


Vol . X 


Thiruvananthapuram , , 

Tuesday 


PART III 


Commissionerate of Land Revenue 


6th APRIL 2021 ] 


COMMISSIONERATE OF LAND REVENUE 


2691 


No. A5-26632021 . 


12th March 2021 . 


4 


Notice is hereby given to all whom it may concern 
that Sherly Anu , Kodumannethu ( H ) , Aruvappulam 
Village , Konni Taluk , Pathanamthitta District of Kerala 
State has filed an application before this office for a legal 
heirship certificate in respect of her husband Anu Thomas 
who died on 17-1-2021 while this certificate is requested 
for getting the benefits from Norka , Insurance , getting 
service money and for Various purpose . Enquiry conduted 
through the Village Officer , Aruvappulam has revealed that 
the under mentioned persons are the legal heirs of the 
late Anu Thomas . 


പരേ തന്റെ മാതാ പി താ ക്കൾ 

ജീവി ച്ചി രി പ്പി ല്ല . 
ആകയാൽ ടിയിൽ പരേതനായ വേണുഗോപാൽ നായർ - ടെ 
നി യ മാ നു സ ത അ വ കാ ശി കൾ മേൽ പറഞ്ഞ പേർ 
മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗസറ്റിൽ പസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം കാർത്തികപ്പള്ളി തഹശീൽദാർ മുമ്പാകെ 
നേരിട്ട് ഹാജരായി രേഖാ മൂലം ബോധിപ്പിക്കേണ്ട താ ണ് . 
കാലാവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ യാതൊരുകാരണവശാലും പരിഗണിക്കുന്നതല്ല . 


( 2 ) 


SCHEDULE 


Age 


SI . 
No. 


Relationship 
with the deceased 


Name of the 

legal heirs 
Sherly Anu 
Nova Anu 


1 


38 


അവ കാശ 


Wife 
Daughter 


നമ്പർ എ3-38442021 . 

2021 ഫെബ്രുവരി 19 . 
കാർത്തികപ്പള്ളി താലൂക്കിൽ കായംകുളം വില്ലേജിൽ 
ടി മുറിയിൽ പഴയാറ്റ് വീട്ടിൽ വത്സല , പി . എസ് . ടിയാളുടെ 
ഭർത്താവ് കെ . സനൽകുമാർ മരണപ്പെട്ടുപോയെന്നും വിവിധ 
ആ വ ശ്യ ങ്ങ ൾ ക്കായി 

ഒ രു 

സർട്ടിഫിക്കറ്റ് 
നൽകണമെന്നും കാണിച്ച് ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ 
കായം കുളം വില്ലേജാഫീ സർ മുഖേന അന്വേ ഷണവും 
അവകാശ വിചാരണയും നടത്തിയതിൽ ടിയിൽ കെ . സനൽകുമാർ 
25-12-2018 - ൽ മരണപ്പെട്ടുപോയെന്നും ഹിന്ദു പിൻതുടർച്ചാ 
വകാശ നിയമപ്രകാരം പരേതന് താഴെ പറയുന്നവരാണ് 
അവകാശികളായിട്ടുള്ളതെന്നും അറിവായിരിക്കുന്നു . 


2 


10 


( to receive the above said benefits . ) 
Objection if any against the issuance of said legal 
heirship certificate to the above said person should be 
filed in person before the Tahsildar , Konni within 30 days 
from the date of publication of this notice in the Kerala 
Government Gazette . Objections sent by post or filed after 
the stipulated time limit will not be considered . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


ക്രമ 
നമ്പർ 


ബന്ധം 


1 


വത്സല , പി . എസ് . 


ഭാര്യ 


60 


Taluk Office , 
Konni . 

, 


( Sd . ) 
Tahsildar . 


2 


വൈശാഖ് , എസ് . 


മകൻ 


24 


ALAPPUZHA DISTRICT 


Karthikappally Taluk 


അവ കാശ 


പരസ്യം 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആകയാൽ 
ടിയിൽ പരേതനായ കെ . സനൽകുമാർ - ന്റെ നിയമാനുസൃത 
അവകാശികൾ മേൽപ്പറഞ്ഞ രണ്ട് പേർ മാത്രമാണെന്ന് 
കാണിച്ച് 

സർട്ടി ഫിക്കറ്റ് നൽകു ന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസ 
ത്തിനകം കാർത്തികപ്പള്ളി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല . 


( 1 ) 
നമ്പർ എ3-4195 / 2021 . 

2021 ഫെബ്രുവരി 19 . 
കാർത്തികപ്പള്ളി താലൂക്കിൽ കുമാരപുരം വില്ലേജിൽ 
പൊ ത്ത പ്പള്ളി വടക്ക് മുറി യിൽ ഗിരിജ ഭ വ ന ത്തിൽ 
ഗിരിജ ഗോപാൽ ടിയാളുടെ ഭർത്താവ് വേണുഗോപാൽ നായർ 
മരണപ്പെട്ടു പോയെന്നും വിവിധ ആവശ്യങ്ങൾക്കായി ഒരു 

സർട്ടിഫിക്കറ്റ് നൽകണമന്നും കാണിച്ച് 
ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ കുമാരപുരം വില്ലേജാഫീസർ 
മുഖേന അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയതിൽ 
ടിയിൽ വേണുഗോപാൽ നായർ 26 -11-1987 - ൽ മരണപ്പെട്ടു 
പോയെന്നും ഹിന്ദു പിൻതുടർച്ചാവകാശ നിയമപ്രകാരം 
പരേതന് താഴെ പറയുന്നവരാണ് അവകാശികളായിട്ടുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


അവ കാശ 


( 3 ) 


പേര് 


പരേതനുമായുള്ള 

വയസ് 


കമ 
നമ്പർ 


നമ്പർ എ3-384212021 . 

2021 ഫെബ്രുവരി 19 . 
കാർത്തികപ്പള്ളി താലൂക്കിൽ കായംകുളം വില്ലേജിൽ 
ടി മുറിയിൽ ശ്രീപാദം ( പഴയാറ്റ് ) വീട്ടിൽ മായ , ആർ . ടിയാളുടെ 
പിതാവ് പി . കെ . കൃഷ്ണകുമാർ മരണപ്പെട്ടുപോയെന്നും 
വിവിധ ആവശ്യങ്ങൾക്കായി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകണമെന്നും കാണിച്ച് ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ 
കായം കുളം വില്ലേജാഫീ സർ മുഖേന അന്വേ ഷണവും 

വിചാരണയും നടത്തിയതിൽ ടിയിൽ 
പി . കെ . കൃഷ്ണകുമാർ 20-7-2018 - ൽ മരണപ്പെട്ടു പോയി 
എന്നും ഹിന്ദു പിൻതുടർച്ചാവകാശ നിയമപ്രകാരം പരേതന് 
താഴെ പറ യു ന്ന വരാണ് അ വ കാശികളായിട്ടുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


ബം 


അവ കാശ 


1 


ഗിരിജ ഗോപാൽ 


ഭാര്യ 


62 


2 


മഹൽ ഗോപാൽ 


മകൾ 


40 


3 


കൈലാസ് ഗോപാൽ 


മകൻ 


38 


4 


ശീതൽ ഗോപാൽ 


മകൾ 


36 


Gaz , No. 1412021 / DTP ( CLR ) . 


97 


6th APRIL 2021 ) 


COMMISSIONERATE OF LAND REVENUE 


2692 


ക്രമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


1 


രാധിക , ആർ . 


മകൾ 


40 


2 


മായ , ആർ . 


35 


( 2 ) 
നമ്പർ എ4-4942 2021 . 

2021 മാർച്ച് 1 . 
അമ്പലപ്പുഴ താലൂക്കിൽ ആര്യാട് തെക്ക് വില്ലേജിൽ 
കണ്ണാടിച്ചു വീട്ടിൽ ആന്റണി , കെ . ജെ . എന്നയാൾ മരിച്ചു 
പോയെന്നും വിവിധ ആവശ്യത്തിന് അവകാശ സർട്ടിഫിക്കറ്റ് 
ആ വ ശ്യ പ്പെ ട്ടു കൊണ്ട് പരേ തന്റെ മകൻ അനീഷ് , എ . 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൻ 6-4-2020 -ാം തീയതി 
മരിച്ചു പോയെന്നും പരേ 

രേതന്റെ അവകാശികളായി താഴെ 
പറയുന്ന രണ്ട് പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


3 


മീര , ആർ . 


35 


പരേതന്റെ മാതാപിതാക്കളും ഭാര്യയും ജീവിച്ചിരിപ്പില്ല . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


ക്രമ 
നമ്പർ 


ബന്ധം 


1 


അൽഫോൻസ് 


ആകയാൽ ടിയിൽ പരേതനായ പി . കെ . കൃഷ്ണകുമാർ - ന്റെ 
നിയ മാനുസൃത അവകാശികൾ മേൽപ്പറഞ്ഞ മൂന്നു 

പേർ 
മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം കാർത്തികപ്പള്ളി തഹശീൽദാർ മുമ്പാകെ 
നേരിട്ട് ഹാജരായി രേഖാ മൂലം ബോധിപ്പിക്കേ ണ്ട താ ണ് . 
കാലാവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും 

ലഭി ക്കുന്ന 
ആക്ഷേപങ്ങൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല . 


ഭാര്യ 


70 


2 


അനീഷ് , എ . 


മകൻ 


40 


താലൂക്കാഫീസ് , 
കാർത്തികപ്പള്ളി . 


( ഒപ്പ് ) 
തഹശീൽദാർ , 


Ambalapuzha Taluk 


മേൽ പറ റ ഞഞ്ഞ വരാണ് 

പരേ തന്റെ അവ കാശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ സിദ്ധപ്പെടുത്തി 30 ദിവ സ ത്തിനു ള ളിൽ രേഖാ മൂലം 
അമ്പലപ്പുഴ 

ഴ തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . 
കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 

( 3 ) 
നമ്പർ എ4-2420 / 2021 . 

2021 ഫെബ്രുവരി 8 . 
അമ്പ ല പ്പു ഴ 

പറ പൂർ വില്ലേ ജിൽ 
വാണിയത്തറ വീട്ടിൽ രാകേഷ് , ആർ . എന്ന യാൾ മരിച്ചു 
പോയെന്നും വിവിധ ആവശ്യത്തിന് അവകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ മാതാവ് അശ്വതി രാജേന്ദ്രൻ 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൻ 10-7-2020 -ാം തീയതി 
മരിച്ചു പോ യെന്നും പരേ തന്റെ അ വ കാ ശി യായി താഴെ 
പറയുന്ന ഒരാളാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


പരസ്യം 


താ ലൂ ക്കിൽ 


( 1 ) 


നമ്പർ എ4-4250 2021 . 


2021 ഫെബ്രുവരി 17 , 


അമ്പ ല = ഴ താലൂക്കിൽ പാതി രപ്പള്ളി വില്ലേജിൽ 
വെളിയിൽ വീട്ടിൽ വി . എം . മനോഹരൻ എന്നയാൾ മരിച്ചു 
പോയെന്നും വിവിധ ആവശ്യത്തിന് അവകാശ സർട്ടിഫിക്കറ്റ് 
ആവ ശ്യ പ്പെട്ടു കൊണ്ട് പരേ തന്റെ ഭാര്യ സി . ഡി . സുമ 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൻ 18-4-2019 -ാം തീയതി 
മരിച്ചു പോയെന്നും പരേ തന്റെ അ വ കാശികളായി താഴെ 
പറയുന്ന നാല് പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


പേര് 


വയസ് 


പരേതനുമായുള്ള 

ബന്ധം 


അശ്വതി രാജേന്ദ്രൻ 


മാതാവ് 


51 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശിയെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുളളിൽ രേഖാമൂലം അമ്പലപ്പുഴ തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽ 
മാർഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


നമ്പർ 


ബം 


1 


കാഞ്ചന 


മാതാവ് 


78 


2 


സി . ഡി . സുമ 


ഭാര്യ 


60 


3 


സുസ്മി മനോഹരൻ 


മകൾ 


31 


4 


സുരേഷ് കുമാർ , വി . എം . 


മകൻ 


28 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുളള പക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ സിദ്ധ 
പ്പെടുത്തി 30 ദിവസത്തിനുളളിൽ രേഖാമൂലം അമ്പലപ്പുഴ 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ വരുന്ന ആ ക്ഷേ പ ങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


നമ്പർ എ4-242312021 . 

2021 ഫെബ്രുവരി 8 . 
അമ്പ ല പ്പു ഴ താലൂ ക്കിൽ 

പറ പൂർ വില്ലേ ജിൽ 
ആലു  ം പ റ മ്പിൽ വീട്ടിൽ എ . ജി . തങ്ക പ്പൻ എന്നയാൾ 
മരിച്ചു പോ യന്നും വിവിധ ആ വ ശ്യ ത്തിന് അവ കാ ശ 
സർട്ടിഫിക്കറ്റ് ആ വ ശ്യ പ്പെട്ടു കൊണ്ട് പരേതന്റെ മകൻ 
എ . റ്റി . ഉണ്ണികൃ ഷ്ണൻ സമർപ്പിച്ച അപേക്ഷ യിൻമേൽ 
ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 
ടിയാൻ 24-9-2011 -ാം തീയതി മരിച്ചുപോയെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന ആറ് പേരാണ് ഉള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


98 


